Kerala Gazette No. 35 dated 30th August 2011 . 
PART I 


പ 


GOVERN 


ക 
ര 


നാം 
WENT OF KE 


റവന്യു (എഫ്) വകുപ്പ് 


- 


വിജ്ഞാപനം 


നമ്പർ ജി . ഒ . ( എംഎസ്.) 260 / 2011/ ആർ. ഡി. തിരുവനന്തപുരം, 2011 ജൂ ലൈ 16. 

- പൊതുജനങ്ങളുടെ അറിവിലേക്കായി താഴെ കൊടുത്തിരിക്കുന്ന വിജ്ഞാപനം 
പുറപ്പെടുവിച്ചുകൊള്ളുന്നു . ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴ താലൂക്കിൽ പുറക്കാട് 
വില്ലേജിൽ പഴയ സർവെ നമ്പർ 297 , 298, 299, 300 , 301, 302, 303 എന്നീ സർവെ 
നമ്പരുകളോടു ചേർന്നു കിടക്കുന്നതും ഏകദേശം 10 ഹെക്ടർ വിസ്തീർണ്ണം വരുന്ന 
കടൽ കരയായ പ്രദേശം ഈ വിജ്ഞാപനം പ്രസിദ്ധപ്പെടുത്തുന്ന തീയതി മുതൽ 
പുറക്കാട് വില്ലേജിന്റെ ഭാഗമായിരിക്കുന്നതാണ്. ആയതിൻ പ്രകാരം പുറക്കാട് വില്ലേ 
ജിലെ റീസർവെ ബ്ലോക്ക് നമ്പർ 18 - ന്റെ കടൽ പദേ ശ ത്തു വരുന്ന പടിഞ്ഞാറെ 
അതിർത്തിയിലെ സർവ്വേ നമ്പരുകളായ 14, 15, 18 , 25, 26, 31, 32, 33 , 36, 37 , 38, 39, 
184, 188, 197, 234, 236 - ന്റെ നിലവിലുള്ള അതിർത്തിയിൽ മാറ്റം വരുത്തി ഏകദേശം 
10 ഹെക്ടർ സ്ഥലംകൂടി ബ്ലോക്ക് 18 - ൽ ഉൾപ്പെടുത്തി ഈ വിജ്ഞാപനം മുതൽ 
പുറക്കാട് വില്ലേജിന്റെ ഭാഗമായി വരുന്നതാണ്. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ഡോ . നിവേദിത പി . ഹരൻ, 
അഡീഷണൽ ചീഫ് സെക്രട്ടറി. 


